SOVERNMENT 
OFKERALA 


Regn . No. KERBIL /2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No. KL / TV ( N )/ 634/ 2018-20 


ക 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ജൂലൈ 21 

21st July 2020 
1195 കർക്കടകം 6 
6th Karkadakam 1195 


നമ്പർ 


r"} 26 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആഷാഢം 30 
30th Ashadha 1942 


PART III 
Notifications by Heads of Departments 

Commissionerate of Land Revenue 


5330 


KERALA GAZETTE 


[PART III 


അനന്തരാ 


നമ്പർ എ3-392912020 . 


2020 മേയ് 15. 


മേൽ പറഞ്ഞിട്ടുള്ളവരാണ് പരേതന്റെ 
വകാശികളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം അമ്പ ല പ്പു ഴ ത ഹ ശീൽദാർ 

മു മ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽമാർഗ്ഗമോ 
വരുന്നആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


കാർത്തികപ്പള്ളി താലൂക്കിൽ തൃക്കുന്നപ്പുഴ വില്ലേജിൽ 
പല്ലന മുറിയിൽ തുണ്ടിൽ തെക്കൻ തിൽ വീട്ടിൽ സിന്ധു 
ടിയാളുടെ ഭർത്താവ് ഷാജി മരണപ്പെട്ടുപോയെന്നുംആക്സിഡന്റ് 
ക്ലെയിം ലഭിക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ 
സർട്ടി ഫിക്കറ്റ് നൽ ക ണ മെന്ന് കാണിച്ച് ബോധിപ്പിച്ച 
അപേക്ഷയിന്മേൽ തൃക്കുന്നപ്പുഴ വില്ലേജാഫീസർ മുഖേന 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
ടിയിൽ ഷാജി 2-3-2020 -ാം തീയതി മരിച്ചുപോയെന്നും 
ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമപ്രകാരം പരേതന് താഴെ 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട്. 


(2 ) 


നമ്പർ എ4-542212020. 


2020 മേയ് 25. 


അമ്പലപ്പുഴ താലൂക്കിൽ ആര്യാട് തെക്ക് വില്ലേജിൽ 
കാർത്തിക വീട്ടിൽ രാജീവ്, പി . ആർ. എന്നയാൾ മരിച്ചു 
പോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേരതന്റെഭാര്യ പവിഴം , സി . വി. സമർപ്പിച്ച 
അപേ ക്ഷ യിന്മേൽ 

വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 27-3-2020 -ാം തീയതി 
മരിച്ചുപോയെന്നും പരേത 

തന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്ന നാല് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പേര് 


പരേതനുമായുള്ള വയസ് 


ബന്ധ പ്പെട്ട് 


കമ 
നമ്പർ 


ബന്ധം 


1 


52 


2 


28 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


3 


20 


3 


ബന്ധം 


1 


രാജമമ്മ 


മാതാവ് 


72 


43 


3 


21 


സിന്ധു 

ഭാര്യ 
ചിച്ചു ഷാജി 

മകൾ 
ചിമ്മു ഷാജി 

(പരേതന്റെമാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ ടിയിൽ പരേതനായ ഷാജി എന്നയാളുടെ 
നിയ മാ നു സ്യത അ വ കാ ശികൾ മേൽ വി വ രിച്ച് 3 പേർ 
മാത മാ ണന്ന് കാണിച്ച് 

സർട്ടി ഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം രേഖാമൂലം കാർത്തികപ്പള്ളി തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞുംതപാൽമാർഗ്ഗവും ലഭിക്കുന്നആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


അവ കാശ 


4 


17 


അനന്തരാ 


2 പവിഴം, സി . വി . 

ഭാര്യ 
ആദിത്യൻ, പി . ആർ. 

മകൻ 
അഭിരാം, പി . ആർ. 
മേൽ പറഞ്ഞിട്ടുള്ളവരാണ് പരേതന്റെ 
വകാശികളെന്നു ള്ളതിന് അനന്ത രാവ കാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂ ലം അമ്പ ല പ്പു ഴ ത ഹ ശീൽദാർ 

മു മ്പാക 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽമാർഗ്ഗമോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
കാർത്തികപ്പള്ളി. 


( ഒപ്പ്) 
തഹശീൽദാർ. 


( 3 ) 


നമ്പർ എ4-55872020 . 


2020 മേയ് 25 . 


Ambalapuzha Taluk 


പരസ്യം 


(1) 


നമ്പർ എ4-50652020 . 


2020 മേയ് 25. 


അമ്പ ല പ്പുഴ താലൂ ക്കിൽ കോമ ള പ രം വില്ലേജിൽ 
തറയിൽ വീട്ടിൽ പുഷ്പ രാ ജൻ, റ്റി . എന്നയാൾ മരിച്ചു 
പോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ പ്രശാന്ത് സമർപ്പിച്ച 
അപേ ക്ഷ യിന്മേൽ 

പ്പെട്ട 

വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 15-7-2010 -ാം തീയതി 
മരിച്ചുപോയെന്നും പരേത 

തന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നമൂന്ന് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ബന്ധ 


പ ര ത 


അമ്പലപ്പുഴ താലൂക്കിൽ പഴവീട് വില്ലേജിൽ തൈപ്പറമ്പിൽ 
വീട്ടിൽ എസ്. എ . ദാമോദരൻ എന്നയാൾ മരിച്ചുപോയെന്നും 
വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് തന്റെ മകൻ 

പകാ ശ ൻ , ഡി . സമർപ്പിച്ച് 
അപേ ക്ഷ യിന്മേൽ 

വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 2-5-2018 -ാം തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്ന നാല് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധ പ്പെട്ട 


ബന്ധം 


1 


ശാഭ 


ഭാര്യ 


56 


2 


പ്രശാന്ത് 


മകൻ 


35 


3 


പ്രസീത 


മകൾ 


33 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


അനന്തരാ 


1 


ശാഭന 


മകൾ 


54 


2 


പസന്ന 


41 


മേൽ പറഞ്ഞിട്ടുള്ളവരാണ് പരേതന്റെ 
വകാശികളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം അമ്പ ല പ്പു ഴ തഹ ശീൽദാർ 

മു മ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽമാർഗ്ഗമോ 
വരുന്ന ആക്ഷേപങ്ങൾപരിഗണിക്കുന്നതല്ല. 


3 3 


3 


മകൻ 


54 


പ്രകാശൻ 
പ്രദീപ് 


4 


48 


9 


106 


21st JULY 2020 ] 


COMMISSIONERATE OF LAND REVENUE 


5331 


(4 ) 


Cherthala Taluk 


അവ കാശ 


നമ്പർ എ4-5958 | 2020. 

2020 മാർച്ച് 20. 
അമ്പലപ്പുഴ താലൂക്കിൽ ആര്യാട് തെക്ക് വില്ലേജിൽ 
പുത്തൻപുരയ്ക്കൽവീട്ടിൽ വിശ്വനാഥൻ, കെ . ആർ. എന്നയാൾ 
മ രിച്ചു പോ യെന്നും വിവിധ ആ വ ശ്യ ത്തിന് 
സർട്ടി ഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേതന്റെ ഭാര്യ 
ഉമയമ്മ വിശ്വനാഥൻ സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയ തിൽ ടിയാൻ 
24-4-2020 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാ 
വകാശികളായി താഴെ പറയുന്ന മൂന്ന് പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


പരസ്യം 
നമ്പർ എഫ്4-7094 / 2020. 

2020 ജൂൺ 18 . 
ആല പ്പുഴ ജില്ല യിൽ ചേർത്ത ല 

താലൂ ക്കിൽ 
തണ്ണീർമുക്കം വടക്ക് വില്ലേജിൽ വേണാട്ടുവെളി ( വേണാട്ടിൽ) 
വീട്ടിൽ ബിന്ദു എന്ന വർ 18 -8-2016 - ൽ മരണപ്പെട്ടുവെന്നും 
പരേതയുടെ നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിനും 
വിവിധ ആവശ്യങ്ങൾക്കും അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടുകൊണ്ട്പത്തേയുടെ ഭർത്താവ് അനിൽകുമാർ, വി . എസ്. 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടി ബിന്ദു എന്നവർ 18-8-2016 - ൽ 
മരണപ്പെട്ടുവെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറ യുന്ന (മൂന്ന് പേർ 

മാതമാണു ള്ള തന്നും 
അറിവായിരിക്കുന്നു . 


3 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

വയസ് 
ബന്ധം 


1 


ഉമയമ്മ വിശ്വനാഥൻ 


ഭാര്യ 


71 


2 


മകൾ 


38 


1 


ഭർത്താവ് 


49 


അർച്ചന, പി . വി . 
ആരാധന, പി . വി . 


അനിൽകുമാർ, വി . എസ്. 
അഞ്ജന അനിൽകുമാർ 
അക്ഷയ്, എ . 


3 


36 


2 


മകൾ 


21 


3 


3 


മകൻ 


20 


അനന്തരാ 


മേൽ പറഞ്ഞിട്ടുള്ളവരാണ് പരേതന്റെ 
വകാശികളെന്നു ള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം ല പ്പുഴ തഹ ശീൽദാർ 

മുമ്പാക 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽമാർഗ്ഗമോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


മേൽപറ ഞ്ഞ വ രാ ണ് പരേതയുടെ അവ കാ ശി കൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല 
തഹശീൽദാർ മുൻപാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


അമ്പ ല 


താലൂക്കാഫീസ്, 
ചേർത്തല . 


(ഒപ്പ്) 
തഹശീൽദാർ. 


നമ്പർ എ4-417 2020. 


2020 ജൂൺ 18 . 


Kuttanad Taluk 


പരസ്യം 


( 1) 


നമ്പർ സി4-4310 2020 . 


2020 മേയ് 18 . 


അമ്പ ല പ്പുഴ താലൂ ക്കിൽ 

പുന്ന പ് വില്ലേ ജിൽ 
ഫാത്തിമ മൻസിൽ വീട്ടിൽ അബ്ദുള്ള, കെ . എന്നയാൾ മരിച്ചു 
പോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെമകൻ ഷാജി, റ്റി. എ . സമർപ്പിച്ച് 
അപേ ക്ഷ യിന്മേൽ 

ബന്ധ പ്പെട്ട് 

വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 2-12-2019 -ാം തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നമൂന്ന് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


കുട്ടനാട് താലൂക്കിൽ മുട്ടാർ വില്ലേജിൽ മിത്ര ക്കരി 
മുറിയിൽ കുമ്പളപ്പള്ളിൽ വീട്ടിൽ മനോജ് കുമാർ വിവിധ 
ആവ ശ്യ ങ്ങൾക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ മുട്ടാർ വില്ലേ ജാഫീ സർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ്. അപേക്ഷകന്റെ പിതാവ് 
പി, എൻ. രാമചന്ദ്രൻ നായർ 4-3-2020- ൽ മരണപ്പെട്ടിട്ടുള്ളതാണ്. 
പരേതന് അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ളത്. 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബം 


അബ്ദുൾ വഹാബ്, എ . 


മകൻ 


56 


2 


53 


ബന്ധം 


3 


50 


1 


മീരാ നായർ 


മകൾ 


51 


: 


2 


50 


അനന്തരാ 


3 


47 


മുഹമ്മദ് കബീർ, എ . 

ഷാജി, റ്റി . എ . 
മേൽ പറഞ്ഞിട്ടുള്ളവരാണ് പരേതന്റെ 
വകാശികളെന്നു ള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം അമ്പ ല പ്പുഴ 

തഹ ശീൽദാർ 

മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽമാർഗ്ഗമോ 
വരുന്നആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


4 


46 


3 


ഗോപൻ, കെ . സി . 

മകൻ 
മനോജ് കുമാർ, കെ . ആർ. 

മഹേഷ് കുമാർ, കെ . ആർ. 
പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
ഇപ്കാരം 

സർട്ടി ഫിക്കറ്റ് നൽകുന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം 
സമർപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


അ വ ക ാശ 


താലൂക്കാഫീസ്, 
അമ്പലപ്പുഴ. 


( ഒപ്പ്) 
തഹശീൽദാർ. 


Gaz , No. 2912020 /DTP ( CLP ). 


107 


